( 


Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg. No. KL / TV( N)/634/2015 -17 


ല 


GOVERN 


Sകേരള 
& 
S 


ള സർക് 


NMENT OF 


ക്കാർ 
F KERALA 


« 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2017 മാർച്ച് 14 
14th March 2017 
| 1192 കുംഭം 30 
30th Kumbham 1192 
1938 ഫാൽഗുനം 23 
23rd Phalguna 1938 


Vol. VI 


No . 


Thiruvananthapuram, 

Tuesday 


PART III 
Irrigation Department 


- (1) 


(2) 


(3) 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി1- 234/ 2015. 

2017 മാർച്ച് 1. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി നെയ്യാറ്റിൻകര എൻ. ഐ . പി. 
ചാനൽ സബ് ഡി വി ഷൻ അസിസ്റ്റന്റ് എക് സി ക ട്ടീവ് 
എഞ്ചിനീയർ (21 - 12 - 2016 - ൽ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റി 
വച്ചിരുന്ന) താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അനുയോജ്യമായ 
അംഗീ ക ത കരാ റു കാ രിൽ നിന്നും മത്സരസ്വഭാ വ മു ള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും 
ആലേഖനം ചെയ്ത്മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റർ ചെയ്ത് 
തപാലിൽ ക്ഷണിച്ചു കൊള്ളുന്നു . കൊറിയർ സർവീസ് 
മുഖേന ലഭിക്കുന്ന ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . 
പ്രസ്തുത ദിവസം അവധിയാകുന്നപക്ഷം അടുത്ത പ്രവൃത്തി 
ദിവസം ഇതേ സമയങ്ങളിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമാണ്. 


2 3 / എ . ഇ . ഇ ./ ചാനൽ/ 2016 - 17 - നെയ്യാർ 

ജലസേചന പദ്ധതി - വാർഷിക അറ്റകുറ്റ 
പ ണി ക ൾ - പ ള്ളി ച്ച ൽ സ ക്ഷ ന 
പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ ചാനലു 
ക ളു ടെയും ഒരു വർഷത്തേക്കായുള്ള 
ചപ്പ് ചവറുകൾ ഉൾപ്പെടെയുള്ള തടസ്സം 
മാറ്റുന്ന പണികൾ - 3 ലക്ഷം 


7 ,250 


ദർഘാസ് ഫോറത്തിന്റെ വില - 600 + വാറ്റ്. 

ദർഘാസ് പമാ ണ ങ്ങ ൾ ലഭിക്കുന്ന അ വ സാന 
- തീയതിയും സമയവും - 8- 3 -2017 ഉച്ചയ്ക്ക് 1 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 15 - 3 - 2017, 3 മണി. 


( 1) 


ദർഘാസ് നമ്പരും 
| കമ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 
(2 ) 

(3) 
1 | 2 / എ . ഇ . ഇ ./ ചാനൽ/ 2016 - 17 - നെയ്യാർ 

ജലസേചന പദ്ധതി വാർഷിക അറ്റകുറ്റ 
പണികൾ - നെയ്യാറ്റിൻകര സക്ഷന്റെ 
പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ ചാനലു 
ക ളു ടെയും ഒരു വർ ഷ ത്തെ ക്കാ യു ള്ള 
ചപ്പ് ചവറുകൾ ഉൾപ്പെടെയുള്ള തടസ്സം 
മാറ്റുന്ന പണികൾ - 2 .75 ലക്ഷം 

- 6 , 875 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
15 - 3 - 2017 , 4 മണി. 


കരാറുകാരന്റെ യോഗ്യത -“ ഡി യും അതിനു മുകളിലും. 


പണി തീർക്കേണ്ട കാലാവധി 1 വർഷം. 


244 


KERALA GAZETTE 


[PART III 


കേരള സർക്കാരിന്റെ 200 - ന്റെ മുദ്രപത ത്തിൽ 
ജല സേചന വകുപ്പിന് ബാധ ക മായ പാഥ മിക കരാറും 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തി 
ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട നിരതദ്രവ്യവും ഉള്ളടക്കം 
ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാ 
ണ്. 1990 - ലെ കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധി നിയ 
മത്തിലെ എല്ലാ വ്യവസ്ഥകളും ജലസേചന വകുപ്പിലെ ദർഘാ 
സുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിന് ബാധ 
കമാണ്. 


തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
ദർഘാസുകളോടൊപ്പം ജി . ഒ . ( എം .എസ്) നമ്പർ 135 / 97 

കോ - ഓപ്പറേറ്റീവ് തീയതി 13 - 11- 1997 നിഷ്കർഷിക്കുന്ന 
സർട്ടിഫിക്കറ്റും കൈവശമുള്ള പ്രവൃത്തികളുടെ വിവരങ്ങളും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. പൊതുമരാമത്ത്, ജലസേചന 
വകു പ്പു ക ളിലെ ദർഘാ സു കളെ സംബന്ധിക്കുന്ന എല്ലാ 
വ്യവസ്ഥകളും ഇതിന് ബാധകമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
നെയ്യാർ ജലസേചന പദ്ധതി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
നെയ്യാറ്റിൻകര. 

എഞ്ചിനീയർ. 


338 


